Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 -2011 


Government of Kerala 
കേരള സർക്കാർ 

| 2010 


V 
GOVERNA 


s 


14 


a 


(27 


KERALA GAZETTE 
- കേരള ഗസറ്റ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 


No . 


9th March 2010 

2010 മാർച്ച് 9 
18th Phalguna 1931 
| 1931 ഫാൽഗുനം 18 


വാല്യം 55 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ടെൻഡർ/ ലേലപരസ്യം 

ആഗ്രഹിക്കു ന്ന വർ ആ യത് വെള്ളക്കട ലാ സിൽ എഴുതി 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ (കൃഷി), പത്തനംതിട്ട , 
നമ്പർ എഇ (2 )- 275 /2007. 

2010 ഫെബ്രുവരി 23. 

പന്തളം എന്ന്മുദ്രണം ചെയ്ത കവറിൽ 18 - 3- 2010- ന് ഉച്ചയ്ക്ക് 
- കേരള ഗവർണ്ണർക്കു വേണ്ടി കൃഷി വകുപ്പ് - 2 മണിക്ക് മുമ്പായി കിട്ടത്തക്ക വിധം അയയ്ക്കേണ്ടതാണ്. 
അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പത്തനംതിട്ട, പന്തളം 

ടെണ്ടറിനൊപ്പം മേൽപ്പറഞ്ഞ നിരതദ്രവ്യം ടി ഓഫീസിൽ 
ഓഫീസിൽ സൂക്ഷിച്ചിട്ടുള്ളതും വകുപ്പിന് ഉപയോഗമല്ലാ കെട്ടിവച്ചതിന്റെ രസീതോ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ 
ത്ത തു മാ യ താഴെ പറയുന്ന ട്രാക്ടറും ടയിലറും ഈ 

(കൃഷി), പത്തനംതിട്ട, പന്തളം പേരിൽ എടുത്ത ഡിമാന്റ് 
ഓഫീസിൽവച്ച് പരസ്യമായി ലേലം/ ടെൻഡർ വഴി വിൽപ്പന ഡാഫ്റ്റോ ഉണ്ടായിരിക്കേണ്ടതാണ്. രസീതോ ഡാഫ്റ്റോ 
നടത്തുന്നു. ലേലത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യപ്പെടുന്നവർ ഇല്ലാത്ത ടെണ്ടറുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 
കൃത്യസമയത്ത് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിനു കവറിനു മുകളിൽ ട്രാക്ടറിന്റെയും ട്രെയിലറിന്റെയും ടെണ്ടർ 
മുമ്പായി താഴെ കാണുന്ന നിരക്കിൽ നിര തദവ്യം ലേല എന്ന് രേഖപ്പെടുത്തിയിരിക്കേണ്ടതാണ്. ടെണ്ടറുകൾ 18- 3 -2010 - ന് 
സ്ഥലത്ത് അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. 

ഉച്ച കഴിഞ്ഞ് 2.30 മണിക്ക് നടത്തുന്ന പരസ്യലേലത്തിനുശേഷം 

തദവസരത്തിൽ സന്നിഹിതരായിട്ടുള്ള ടെണ്ടറുകാരുടെ സാന്നിദ്ധ്യ 
ക്രമ രജിസ്റ്റർ വാഹനം മോഡൽ നിരതദ്രവ്യം 

ത്തിൽ തുറക്കുന്നതും ലേലത്തിലോ ടെണ്ടറിലോ കൂടുതൽ 
നമ്പർ നമ്പർ 

രൂപ് 

തുക കാണിക്കുന്നവർക്ക് ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതും 
1 KL 01 B - 536 HMT Tractor 1995 2,000 

ടിയാൻ ഉടൻതന്നെ ലേലം/ ടെണ്ടർ തുകയുടെമൂന്നിലൊന്ന് 

സംഖ്യ നിര തദവ്യം കഴിച്ച് ലേലസ്ഥലത്ത് വച്ച്തന്നെ 
2 KL 03 B 6320 Trailor 

1995 2,000 

അടയ്ക്കേണ്ടതും ബാക്കി തുക ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തി 
(Non - Tipping ) 

ഉത്തരവ് കിട്ടി 10 ദിവസങ്ങൾക്കകം അടച്ച് വാഹനം സ്വന്തം 

ചെലവിൽ നീക്കം ചെയ്യേണ്ടതുമാണ്. മേൽ വാഹനങ്ങളുടെ 
മേൽപ്പറഞ്ഞ വാഹനത്തിന് മുൻകൂട്ടി സീൽ ചെയ്ത വിൽപ്പന നിലവിലുള്ള മൂല്യവർദ്ധിത നികുതിക്ക് വിധേയമായി 
ടെണ്ടറുകളും സ്വീകരിക്കുന്നതാണ്. ടെണ്ടറുകൾ നൽകാൻ രിക്കും. മേൽ പ്രസ്താവിച്ച നിബന്ധനകൾക്ക് വിപരീതമായി 

ലേലം/ ടെണ്ടർ കൊണ്ട് ആൾ പ്രവർത്തിക്കുകയാണെങ്കിൽ 


9th MARCH 2010] 


AGRICULTURE DEPARTMENT 


44 


ലേലം/ ടെണ്ടർ ചെയ്ത വാഹനം പുനർ ലേലം ചെയ്യുന്നതും 
ആയതിൽ സർക്കാരിന് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയാ 

ണെങ്കിൽ ആയത് മുൻ ലേലം/ ടെണ്ടർ കൊണ്ട് ആളിൽനിന്നും 
ഈടാക്കുന്നതും ടിയാൻ അടച്ച് നിരതദ്രവ്യം സർക്കാരിലേക്ക് 
കണ്ടുകെട്ടുന്നതുമാണ്. അഥവാ പുനർലേലത്തിൽ ലാഭമുണ്ടാ 
കു ക യാ ണ ങ്കിൽ ടിയാന് ആ യ തിൽ യാതൊരു വിധ 
അർഹതയും ഉണ്ടായിരിക്കുന്നതല്ല . ലേലം കഴിഞ്ഞാലുടൻ 
ലേലം/ ടെണ്ടർ നഷ്ടപ്പെട്ടവർക്ക് നിരതദ്രവ്യം മടക്കിക്കൊടുക്കുന്ന 
താ ണ്. ടെണ്ടർ/ ലേലത്തിൽ പങ്കെ ടു ക്കു ന്ന വർ മേൽ 
പ്രസ്താവിച്ച നിബന്ധനകൾ പാലിക്കേണ്ടതാണ്. ലേലം ചെയ്യാ 
നുള്ള വാഹനം എല്ലാ പ്രവൃത്തി ദിവസവും രാവിലെ 10 മണി 
മു തൽ 5 മണി വ രെ യു ള്ള സമ യ ങ്ങ ളിൽ അ സി സ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി) യുടെ അനുവാദത്തോടെ 
ഈ ഓഫീസിൽ വന്ന് പരിശോധിക്കാവുന്നതും കൂടുതൽ 
വിവരങ്ങൾ ശേഖരിക്കാവുന്നതുമാണ്. യാതൊരു കാരണവും 
കൂടാതെ ലേലത്തീയതി മാറ്റുന്നതിനും ലേലം നിർത്തിവയ്ക്കുന്ന 
തിനും അസ്ഥിരപ്പെടുത്തുന്നതിനുമുള്ള പൂർണ്ണ അധികാരം 
അ സി സ്റ്റന്റ് എക് സി ക്യൂട്ടീവ്എഞ്ചി നീ യർ ( കൃ ഷി ) - ൽ 
നിക്ഷിപ്തമാണ്. 


- 4. ലേലം അംഗീകരിച്ച് ആഫീസിൽ നിന്നും അറിയിപ്പ് 
കിട്ടി 7 ദിവസത്തിനകം ബാക്കി തുക കൂടി അടച്ചശേഷം 
- 50 രൂപ വിലയുള്ളമുദ്രപ്പത്രത്തിൽ ഒരു കരാർ എഴുതിത്തരികയും 
മൊത്തം ലേല ത്തു ക യുടെ 5 % തുക ക രിറ്റിയും 
( അക്കൗണ്ട് പേയി അല്ലാത്ത ഡി . ഡി ) അടച്ചതിനുശേഷം 
ലേലക്കാരന്റെ സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും 
വിളവെടുപ്പ് ആരംഭിക്കാവുന്നതാണ്. 

5. പ്രത്യേക കാരണം കാണിക്കാതെ തന്നെ ടെണ്ടർ/ ലേലം 
അസ്ഥിര പ്പെടു ത്താ നു ളള അധികാരം ഫാം സൂപ ണ്ടി ന് 
ഉണ്ടായിരിക്കും. 
- 6. ടെണ്ടർ/ ലേല നട പടി ക ളിൽ ഫാം സൂപ ണ്ടി ന്റെ 
തീരുമാനം എറണാകുളം ജില്ലാപഞ്ചായത്തിന്റെ അംഗീകാര 
ത്തിന് വിധേയമായിരിക്കും. 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ (കൃഷി)- ടെ 
കാര്യാലയം, പന്തളം, 
പത്തനംതിട്ട . 


( ഒപ്പ്) 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ (കൃഷി). 


7. കരാറുകാരനോ അയാൾ നിയോഗിക്കുന്ന ആളുകളോ 
ഫാമിൽ എന്തെങ്കിലും നാശനഷ്ടങ്ങൾ വരുത്തിയാൽ ആയത് 
കരാറുകാരിൽ നിന്നും ഈടാക്കുന്നതായിരിക്കും. 
- 8. നിര ത ദ്രവ്യവും സെക്യൂ രിറ്റി ( ഡി . ഡി .) ഡിമാന്റ് 
ഡാഫ്റ്റായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഡി . ഡി. കൾ 
സൂപ്രണ്ട്, ജില്ലാ കൃഷിഫാം, നേര്യമംഗലം എന്ന പേരിൽ 
കോതമംഗലത്ത് മാറത്തക്ക രീതിയിൽ അക്കൗണ്ട് പേയി 
അല്ലാതെ എടുക്കേണ്ടതാണ്. 

9. നില വി ലു ള ളതും സർക്കാർ കാലാ കാ ല ങ്ങ ളിൽ 
പുറപ്പെടുവിക്കുന്നതുമായ എല്ലാ ടെണ്ടർ/ ലേല നിയമങ്ങളും 
ഇക്കാര്യത്തിലും ബാധകമായിരിക്കും. 

10 . ടെണ്ടർ ഫാറം 15 - 3 - 2010 തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് 
2 .30 മണി വരെ മാത്രമേ വിൽക്കുകയുള്ളൂ. 

കുടു തൽ വിവ ര ങ്ങ ൾക്ക് പ്രവർത്തി സമ യ ങ്ങ ളിൽ 
ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. 


- ഫോൺ: 0485- 2554416. 


ടെണ്ടർ/ ലേല്പസ്യം 
നമ്പർ എൻ. ഇ . 29 / 2010. 

2010 ഫെബ്രുവരി 8. 
നേര്യമംഗലം കൃഷിഫാമിലെ വിവിധ ബ്ലോക്കുകളിലുള്ള 
കൊക്കോ മരങ്ങളിൽ കായ്ഫലമുളളവയിൽ നിന്നും 2011 
ഫെബു വരി 28 -ാം തീയതി വരെയുളള കാലയളവിൽ 
വിളവെടുപ്പ് നടത്തുന്നതിനുള്ള അവകാശം ടെണ്ടർ/ ലേല 
വ്യവസ്ഥ യിൽ വിൽക്കുന്നതിന് തിരു മാ നിച്ചിരിക്കു ന്നു . 
താൽപ്പര്യമുളളവർ 15 - 3 - 2010 തിങ്കളാഴ്ച പകൽ 3 മണിക്ക് 
മുൻപായി നിശ്ചിത ഫാറത്തിൽ ടെണ്ടറുകൾ സമർപ്പിക്കേണ്ട 
താ ണ് . അന്നേ ദിവസം പകൽ 3. 30 മണിക്ക് അപ്പോൾ 
ഹാജരുളള ടെൻഡറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ടെണ്ടർ 
തുറക്കുന്നതാണ്. എന്തെങ്കിലും കാരണത്താൽ ടി ദിവസം 
അവധിയായി പ്രഖ്യാപിക്കപ്പെട്ടാൽ തൊട്ടടുത്ത പ്രവൃത്തിദിവസം 
ഇതേ സമയം തന്നെ ലേലനടപടികൾ നടത്തുന്നതായിരിക്കും. 

- നിബന്ധനകൾ 


ജില്ലാ കൃഷിത്തോട്ടം, 
നേര്യമംഗലം, 
എറണാകുളം. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


ടെണ്ടർ / ലേല പരസ്യം 


നമ്പർഎസ്. എഫ്. എ . 6/ 2009 -10 . 


2010 ഫെബ്രുവരി 16. 


- 1. ടെണ്ടർ ഫോറം 400 രൂപ വിലയ്ക്ക് ( വില്പന നികുതി 
പുറമേ) ആഫീസിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഫോറത്തിന്റെ 
വില യാതൊരു കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല. 


2. ടെണ്ടർ / ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ 1, 500 രൂപ 
നിരതദ്രവ്യം ഡി . ഡി . യായി ( അക്കൗണ്ട് പേയി അല്ലാതെ ) 
ടെണ്ടറിനോടൊപ്പം നൽകേണ്ടതാണ്. 

3. ടെണ്ടറിലോ ലേലത്തിലോ ഏറ്റവും കൂടുതൽ തുക 
വാഗ്ദാനം ചെയ്യുന്നയാൾ നിരതദ്രവ്യത്തിനു പുറമേ മൊത്തം 
ലേലത്തുകയുടെമൂന്നിൽ ഒരുഭാഗം തുക കൂടി അപ്പോൾ 
തന്നെ അടയ് ക്കേ ണ്ടതാണ്. അല്ലാത്തപക്ഷം പ്രസ്തുത 
വ്യക്തിയുടെ നിരതദ്രവ്യം സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും 
ടിയാന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ പുനർലേലം നടത്തുന്നതു 
മായിരിക്കും. എന്നാൽ 1/3 തുക അടച്ചതുകൊണ്ടുമാത്രം ലേലം 
സ്ഥിരപ്പെടുത്തിയതായി കരുതുവാൻ ബന്ധപ്പെട്ട കക്ഷിക്ക് 
അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. 


- സംസ്ഥാന വിത്തുൽപ്പാദന കേന്ദ്രം, ആലുവ, കൃഷി 
ഓഫീസിലെ 2010 - 11 സാമ്പത്തിക വർഷത്തിലെ 125 - ഓളം 
കായ്ഫലമുള്ള തെങ്ങുകളിൽ നിന്ന് തേങ്ങ എടുക്കുന്നതിനുള്ള 
അവകാശം ടെണ്ടർ/ ലേല വ്യവസ്ഥയിൽ നൽകുന്നതിനായി 
നിശ്ചയിച്ചിരിക്കുന്നു . താൽപ്പര്യമുള്ളവർ 25 - 3 - 2010 -ാം തീയതി 
3 മണിക്കു മുമ്പായി നിശ്ചിത ഫാറ ത്തിലുള്ള മുദ്രവച്ച 
“ തേങ്ങാവിളവെടുപ്പിനുള്ള ടെണ്ടർ എന്ന് കവറിന് മുകളിൽ 
രേഖപ്പെടുത്തി സമർപ്പിക്കേണ്ടതാണ്. ടെണ്ടറിനൊപ്പം 500 രൂപ 
നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതാണ്. ടെണ്ടർ ഫാറം 150 രൂപ 
വിലയ്ക്ക് ( വാറ്റ് നികുതി പുറ മേ ) ഓഫീസിൽ നിന്നും 
അന്നേ ദിവസം 2. 30 മണിവരെ ലഭി ക്കു ന്ന താ ണ് . 
അന്നേ ദിവസം 3.30 - ന് ലേലം നടത്തുകയും അതിനുശേഷം 
ടെണ്ടർ തുറക്കുന്നതുമാണ്. 

ടെണ്ടറിലോ ലേലത്തിലോ ഏറ്റവും കൂടുതൽ തുക രേഖ 


45 


9th MARCH 2010 ] 

AGRICULTURE DEPARTMENT 
പ്പെടുത്തുന്ന വ്യക്തിക്ക് (തുക സമമാണെന്ന് ബോദ്ധ്യം വന്നാൽ) ഉറപ്പിക്കുമ്പോൾ 5 % വരുന്ന തുക ( നിരതദ്രവ്യമായ 2.5 % പുറമേ 
മൊത്തം തുകയുടെ 1/3 അടച്ചതുകൊണ്ട്മാത്രം ലേലം ഉറപ്പിച്ച് വീണ്ടും 2.5 % തുക) ഡെപ്പോസിറ്റായി നൽകേണ്ടതാണ്. 
തായി കണക്കാക്കാൻ കഴിയില്ല . ടെണ്ടർ അംഗീകരിച്ച് അറിയിപ്പ് 

- ദർഘാസ് ഫോറം ലഭിക്കുന്ന അവസാന തീയതിയും സമയവും - 
കിട്ടി 7 ദിവസത്തിനകം ബാക്കി തുകയും നിയമാനുസൃതമായ 

19 - 4 - 2010 , 12 മണി. 
നികുതിയും അടച്ച് തേങ്ങാ വിളവെടുപ്പ് 2011 മാർച്ച് 31 -ാം 
തീയതിക്കകം സ്വന്തം ചെലവിലും ഉത്തവാദിത്വത്തിലും നടത്തേ 

ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
ണ്ടതാണ്. വിളവെടുപ്പ് നടത്തുമ്പോൾ ഫാമിലെ വസ്തുക്കൾക്ക് 

സമയവും - 19 - 4 - 2010 , 2 മണി. 
യാതൊരു കേടു പാടുകളും വരു ത്തു വാൻ പാടുള്ളത ല്ല . 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
അങ്ങനെ സംഭവിച്ചാൽ അതിനുള്ള നഷ്ടം കരാറുകാരിൽ 19 - 4 - 2010, 3.30 മണി. 
നിന്നും ഈടാക്കിയ തി നു ശേഷമേ ലേല വസ് ഫാമിന് 
പുറത്ത് കൊണ്ടുപോകാൻ അനുവദിക്കുകയുള്ളൂ. വിളവെടുപ്പിന് 

നിശ്ചിത സമയത്ത് ഹാജരുള്ള കരാറുകാരുടെ പ്രതിനിധി 
ആവശ്യമായ സാധനങ്ങൾ കരാറുകാരൻ കൊണ്ടുവരേണ്ടതാണ്. 

ക ളുടെ സാന്നിദ്ധ്യ ത്തിൽ ദർഘാ സു കൾ തുറന്നശേഷം 

സ്വീകാര്യമായ നിരക്ക്ഉണ്ടെങ്കിൽ ടി നിരക്ക് രേഖപ്പെടുത്തിയ 
സർക്കാർ ടെണ്ടർ/ ലേല സംബന്ധമായ എല്ലാ നിയമ കരാറുകാരനുമായി നൊഗോസിയേഷൻ നടത്തിയശേഷം, കൃഷി 
ങ്ങളും ഇക്കാര്യത്തിലും ബാധകമായിരിക്കും. ലേല വസ്ത ഡയറക്ടറുടെ അന്തിമതീർപ്പിന് വിധേയമായി ദർഘാസ് 
ഓഫീസ് പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉറപ്പിക്കുന്നതാണ്. ദർഘാസുകൾ അന്തിമമായി സ്വീകരിക്കുകയോ 
5 മണി വരെ നേരിട്ട് പരിശോധിക്കാവുന്നതാണ്. ടെണ്ടർ/ ലേല നിര സിക്കുകയോ ചെയ്യുന്ന തി നുള്ള പൂർണ്ണ അധികാരം 
സംബ ന്ധ മായ എല്ലാ നിയ മ ങ്ങ ളും ഇക്കാ ര്യ ത്തിലും 

തിരു വ ന ന്ത പുരം കൃഷി ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. 
ബാധകമായിരിക്കും. ടെണ്ടർ/ ലേല സംബന്ധമായ വിവരങ്ങൾ 

കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നും പ്രവൃത്തി 
ഓഫീസ് പ്രവൃത്തി സമയങ്ങളിൽ ബന്ധപ്പെടാവുന്നതാണ്. 

സമയങ്ങളിൽ നേരിട്ട് ലഭിക്കുന്നതാണ്. 
സർക്കാർ ടെണ്ടർ ഫോമിന്റെ വില പുതുക്കുന്ന പക്ഷം പുതിയ 

പ്രിൻസിപ്പൽ കൃഷി 
നിരക്കിൽ ഈടാക്കുന്നതാണ്. 

ആഫീസറുടെ കാര്യാലയം, 

( ഒപ്പ്) 
മലപ്പുറം. 

പ്രിൻസിപ്പൽ കൃഷി ആഫീസർ. 
സംസ്ഥാന വിത്തുൽപ്പാദന കേന്ദ്രം, 

( ഒപ്പ്) 
ആലുവ. കൃഷിആഫീസർ. 

ലഘു ദർഘാസ് പരസ്യം 


ദർഘാസ് പരസ്യം 


നമ്പർ റ്റി. ബി. (3) 1231/ 2010 . 

2010 ഫെബ്രുവരി 17. 
മലപ്പുറം ജില്ലയിൽ കൃഷി വകുപ്പിനുവേണ്ടി 2010 - 11 വർഷ 
ത്തിൽ വിവിധതരം നടീൽ വസ്തുക്കൾ, വിത്തുകൾ തുടങ്ങിയവ 
യഥാസമയം കൃഷി വകുപ്പിന്റെ വിവിധ ആഫീസുകളിലും മറ്റ് 
നിർദ്ദിഷ്ട കേന്ദ്രങ്ങളിലും എത്തിക്കുന്നതിന് ( ട്രാൻസ്പോർട്ടേഷൻ) 
സ്വകാര്യ ലോറികൾ വാടകയ്ക്ക് നൽകുന്നതിന് തയ്യാറുള്ള 
ലോറി ഉടമകളിൽനിന്നും നിശ്ചിത ഫോറത്തിൽ മുദ്ര വച്ച 
ദർഘാസുകൾ ക്ഷണിക്കുന്നു. വാഹനത്തിന് റണ്ണിംഗ് കിലോ 
മീറ്ററിന് എല്ലാവിധ താരിഫുകളും നികുതികളും ഉൾപ്പെടെയുള്ള 
വാടകയാണ് ദർഘാസിൽ രേഖപ്പെടുത്തിയിരിക്കേണ്ടത്. ഒരേസമയം 
കുറഞ്ഞത് 5 -8 വാഹനങ്ങളെങ്കിലും നൽകുവാൻ തയ്യാറായിരി 
ക്കണം. ഏറ്റവും കുറഞ്ഞത് 1500 എണ്ണം തെങ്ങിൻ തൈകളോ, 
1500 പോളി ത്തീൻ ബാഗിലുള്ള തൈകളോ, 100 ചാക്ക് 
നെൽവിത്തോ, 4000 എണ്ണം വിത്ത് തേങ്ങയോ കയറ്റാൻ 
ശേഷിയും സംവി ധാ ന വു മു ള്ള തും 5 മെട്രിക് ടൺ 
ഭാരപരിധിയും വാഹനങ്ങൾക്കുണ്ടാകണം. 

- ദർഘാസ് അടങ്ങിയ കവറിനുമുകളിൽ “ററി. ബി. (3 )- 1231 /10 
പ്രകാരമുള്ള ദർഘാസ ” എന്ന് രേഖപ്പെടുത്തിയിരിക്കണം. 
ദർഘാസ് ഫോറങ്ങൾ 1,000 + വിൽപ്പന നികുതി (4 %), [ പകർപ്പ് 
500 + വിൽപ്പന നികുതി (4 % )) അടവാക്കി ഈ ഓഫീസിൽ 
നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ കൈപ്പറ്റാവുന്നതാണ്. 

ദർഘാസ് ഫോറം കൈമാറ്റം ചെയ്യാ വു ന്ന ത ല്ല . 
ദർഘാസിനോടൊപ്പം രൂപ 12 ,500 (പന്ത്രണ്ടായിരത്തിഅഞ്ഞൂറ്) 
നിരതദ്രവ്യം മലപ്പുറം പ്രിൻസിപ്പൽ കൃഷി ആഫീസർക്ക്, 
സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ, മലപ്പുറം ( സിവിൽ സ്റ്റേഷൻ 
ബ്രാഞ്ച്) മാറാവുന്ന ഡ്രാഫ്റ്റായി അടക്കം ചെയ്തിരിക്കേണ്ടതാണ്. 
ദർഘാസിനോടൊപ്പം 50 രൂപ മുദ്രപ്പത്രത്തിൽ നിശ്ചിത മാതൃക 
യിലുള്ള എഗി മെന്റും ഉണ്ടാ യി രി ക്കേ ണ്ട താ ണ് . കരാർ 


നമ്പർ ഇ . ഇ . ( 2 ) - 219 / 2009. 

2010 ഫെബ്രുവരി 17 . 
കേരള ഗവർണ്ണർക്കു വേണ്ടി കൃഷി എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, ഉത്തരമേഖല , കോഴിക്കോട് താഴെ പറയുന്ന 
| പ്രവൃത്തിക്ക് നിശ്ചിത യോഗ്യത യു ളള പൊതു മരാമത്ത് 
ജലവിഭവ വകുപ്പിലെ അംഗീകൃത കരാറുകാരിൽ നിന്നും മത്സര 
സ്വഭാവമുള്ള പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച കവറുകളിൽ 
ദർ ഘാ സു കൾ ക്ഷണിച്ചു കൊള ളു ന്നു . ദർ ഘാ സു കൾ 
18 - 3- 2010 - ന് പകൽ 3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേ 
ദിവസം 3.30 മണിക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോഅപ്പോൾ 
സന്നിഹിത രാ യിട്ടു ളള ദർഘാസു കാ രു ടെയോ അവരുടെ 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
ഏതെങ്കിലും കാര ണ വ ശാൽ ടി ദിവസം പൊതു ഒഴിവ് 
പ്രഖ്യാപിക്കപ്പെട്ടാൽ അടുത്ത പ്രവൃത്തിദിവസം മുകളിൽ 
പറഞ്ഞ വ്യവ സ്ഥ യിലും സമയത്തും ദർഘാ സു കൾ 
സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 
ദർഘാസ് നമ്പർ - ഇ ഇ ( 2 ) / 219 / 10 . 

പ്രവൃത്തിയുടെ പേര് - കാസറഗോഡ് ജില്ലയിലെ പുല്ലൂർ 
സ്റ്റേറ്റ് സീഡ് ഫാമിൽ ഗ്രീൻ ഹൗസ് നിർമ്മാണം. 
അടങ്കൽ തുക 1,38,000 രൂപ. 
നിരതദ്രവ്യം 3,500 രൂപ. 
ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 400 + നികുതി 
പ്രവൃത്തിചെയ്തുതീർക്കേണ്ട കാലാവധി 3 മാസം. 

ദർഘാസ് പ്രമാണങ്ങളും മറ്റു വി വ ര ങ്ങളും താഴെ 
ഒപ്പുവച്ച ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 18 - 3 - 2010 
ഉച്ചയ്ക്ക് 1 മണിവരെ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 
ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ വില പണമായി 
അടച്ച് രേഖാമൂലം ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് 
പ്രമാണങ്ങൾ മേൽപ്പറഞ്ഞ അംഗീകൃത കരാറുകാർക്കുമാത്രം 


9th MARCH 2010] 


AGRICULTURE DEPARTMENT 


46 


സംബന്ധിച്ചുള്ള എല്ലാ സർക്കാർ നിബന്ധനകളും നിയമങ്ങളും 
ഇതിനും ബാധകമാണ്. 


ലഭിക്കുന്നതും അവ അന്യോന്യം കൈമാറുവാൻ പാടില്ലാത്തതു 
മാ കു ന്നു . ദ ർ ഘാസ് പമാ ണ ത്തിന്റെ വില യാതൊരു 
കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല. അംഗീകൃത ബാങ്കിൽ 
നിന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി) കോഴിക്കോടിന്റെ 
പേരിൽ അടച്ച നിശ്ചിത തുകയുടെ ബാങ്ക് ഡാഫ്ററ് 
ഏണസ്റ്റ്മണി ഡെപ്പോസിറ്റ് ദർഘാസിനൊപ്പം നിരതദ്രവ്യമായി 
സമർപ്പിക്കേ ണ്ട താണ്. ഈ ജോലിക്ക് ദർഘാസ് സമർപ്പി 
ക്കുമ്പോൾ 50 രൂപ മുദ ര ത ത്തിൽ ഒരു പിലി മി നറി 
എഗി മെന്റ് കൂടി വയ് ക്കേ ണ്ട താ ണ് . ദർഘാസുകളെ 


കൃഷി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
റീജിയണൽ ആഫീസ്, 
- പുതിയറ പി . ഒ., 
കോഴിക്കോട്- 4 . 


- ( ഒപ്പ്) 
- എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ (കൃഷി). 


